
                          ** ശൃീ കൃഷ്ണചരിതം  മണിപ്രവാളം **  
                          ~~~~~~~~~~~~~~~~~~~~~~~~~~~                             
                                     ആറാം  സർഗ്ഗം 
                                     ---------------------
                                 (ശ്രീ കൃഷ്ണൻെറ  രാസക്രീഡ)
                                ---------------------------------------------

 കാളിന്ദീതടഭുവി കാമിനീസമൂഹേ 
 കേളിക്കഴകൊടു കേശവൻ തുടർന്നാൻ 
 താളത്തിൻക്കുഴൽവിളിയോടു  ചേർന്നുകൂടും
 മേളത്തിൽബ്ബലഹരിതോടി പാടിയാടി .                   #1

 സംഗീതം പരിചൊടു  വീണയോടുകൂടി 
 ശൃംഗാരപ്രണയിനിമാരുടൻ തുടങ്ങി . 
 അംഗങ്ങൾക്കനുഗുണമായ ഭൂഷണത്താൽ
 മംഗല്യപ്രതിനവവേഷഭംഗിയോടെ .                         #2 

 രാധാതി പ്രതിനവകാമിനീജനങ്ങൾ --
 ക്കാധാരം മുരഹരനേകനാകിലും താൻ
 ഓരോരോ തരുണികളോടു  ചേർന്നു നിന്നാ --
 നോരോരോ തനുയുതനായനേകരൂപി .                        #3

 ഗോപസ്ത്രീകുചകലശം ഭുജാന്തരാളേ 
 ഗോവിന്ദൻ പരിചൊടു ചേർത്തുടൻ പുണർന്നും 
 ആനന്ദിച്ചധരസുധാരസം നുകർന്നും
 മാനിച്ചാനസമശരോത്സവം തദാനീം .                       #4

 താംബൂലക്രമുകസുഖോപയോഗാൽ 
 താമ്രത്വം പെരുകിന പാടലാധരീണാം 
 സമ്പൂർണ്ണപ്രണയരസേന വാസുദേവൻ 
 സമ്പ്രീതി ക്രമസുഭഗം സുഖേന മേവി .                       #5

 കസ്തൂരീമലയജകുങ്കുമാദി നാനാ --
 വസ്‍തുംകൊണ്ടതിസുരഭീകൃത പ്രദേശേ 
 ഉത്തുംഗസ്തനപരിരംഭമെന്നുവേണ്ടാ 
 ചിത്തത്തിൽക്കരുതിയതൊക്കവേ തുടർന്നാൻ .       #6

 സിദ്ധന്മാരതികുതൂകേന കിന്നരന്മാർ 
 സാദ്ധ്യന്മാരപി ച സുരാംഗനാ സമൂഹം 
 ചന്ദ്രൻതാനമരഗണങ്ങൾ നാരദൻ താ --
 നന്നേരം ഗഗനതലേ നിറഞ്ഞുനിന്നു .                          #7

 ദിവ്യന്മാരനവധി കല്പവൃക്ഷപുഷ്പം 
 ഗീർവ്യാജം മധുരിപുമസ്തകേ ചൊരിഞ്ഞാർ 
 സുവ്യക്തം സുരപുരവാരനാരിമാരും 
 വെവ്വേറെ നടനമഹോത്സവം തുടങ്ങി .                     #8

 " എന്നോളം സുഭഗതയില്ല മറെറാരുത്തി "--
  ക്കെന്നെല്ലാ യുവതികളും നിനച്ചുറച്ചു . 
  " ഞാനത്രേ പശുപകുമാരനിഷ്ടഭാർയ്യാ
   ഞാനത്രേ സുകൃതിനി" യെന്നു നിർണ്ണയിച്ചു .           #9

 " അന്യസ്ത്രീവിമുഖനിവൻ മനോജ്ഞരൂപൻ 
  ധന്യം മേ ജനനമഹോ, മഹോത്സവം മേ,
  എന്നോടങ്ങവിരതമിന്നു ചേർന്നുകൂടി  
 ധന്യാത്മാ സുപുരുഷ" നെന്നുമാശ്വസിച്ചു .                  #10

 " സാരസ്യം രസികതയും ശരീരശോഭാ
  ചാരുത്വം ചതുരതയും ഗുണങ്ങളെല്ലാം
 ഇക്കാലം നിയതമെനിക്കെനിക്കി" തെന്ന --
 ങ്ങുൾക്കാമ്പിൽസ്സുദൃഢമുറച്ചു സുന്ദരീണാം .             #11

 " ഉർവ്വശ്യാദികളുമടുക്കയില്ല നമ്മോ --
  ടുർവ്വീവാസികളഹോ ! നിനയ്ക്കവേണ്ടാ 
  സർവ്വേശന്നഭിമതമേവമെങ്ക" ലിത്ഥം 
  ഗർവ്വിച്ചാരധികമശേഷഗോപിമാരും .                           #12

 ഈ വണ്ണം കളമൊഴിമാർക്കു  ചിത്തരംഗേ 
 മേവുന്നോരതിമദദോഷമാശു തീർപ്പാൻ
 ഗോവിന്ദൻ  വിനയമിയന്ന രാധയോടേ 
 കൈവല്യ പ്രകൃതിമനോഹരൻ മറഞ്ഞാൻ .                #13

 അന്നേരം തരുണികളത്തൽ പൂണ്ടുഴന്നാ --
 രന്വേഷിച്ചഖിലവനാന്തരേ നടന്നാർ
 " അയ്യയ്യോ സുപുരുഷ! വഞ്ചനം വൃഥാനീ 
  ചെയ്യൊല്ലാ, പിഴപുനരെന്തഹോ വധൂനാം .".                #14

  " നീയല്ലാതൊരു ഗതിയില്ല വല്ലവീനാം 
 പൊയ്യല്ലെന്നറിക വിഭോ! ദയാംബുരാശേ!
 നീയ്യിപ്പോളകരുണനായതെന്തു കൃഷ്ണാ
 ദുർയ്യോഗം ശിവ ശിവ! കഷ്ടമെന്തുചെയ്യാം."                #15

 " ഹാ കഷ്ടം ജനധനമൊക്കവേ വെടിഞ്ഞു 
 ലോകർക്കങ്ങൊരു പരിഹാസമായ് ച്ചമഞ്ഞു 
 ശോകത്തിന്നൊരു വഴിവവന്നു സംഭവിച്ചു 
 ഹേ കൃഷ്ണാ യുവതികളെ ബ്ഭവാൻ ചതിച്ചു ."           #16

" രാധയ്ക്കെന്തൊരു ഗുണമേററ, മിജ്ജനത്തെ --
 ബ്ബാധിച്ചും പുനരവളെപ്പരിഗ്രഹിച്ചു.
 ബോധിച്ചീലഹ കപടം ത്വദീയ, മിപ്പോ --
 ളാധിക്കും പദമിതു ദുർയ്യശസ്സിനും കേൾ ."                #17

 " ത്വൽപാദം ശരണമതായ ദാസിമാരോ --
  ടിപ്പോളിക്കപടമയോഗ്യമേവശൌരേ !
 ഇപ്പാരിൽപ്പരപരിതാപഹാരി നീയെ --
 ന്നെപ്പോഴും മുനികൾ പറഞ്ഞു കേൾപ്പിതല്ലോ !".      #18

 " എന്തയ്യോ ! ശശധരശീത ശീലനാം നീ 
  സന്താപത്തിനു ബത ഹേതുവായതിപ്പോൾ,
  ചിന്തിപ്പാനൊരുവഴിയില്ല വാസുദേവാ !
  ചെന്തീയോടെതിർ പൊരുതുന്നു ഹന്ത ! താപം ."      #19

  " പണ്ടേ നീ യുവതികളെച്ചതിച്ചു പോരൂ  
  കണ്ടേടം, ശിവ ശിവ സാരമിന്നു തോന്നീ 
  മുന്നം നീ  മുലതരുവാൻ കനിഞ്ഞണഞ്ഞോ --
  രുന്നമ്രസ്തനിയെ വധിച്ചു പോലൊരുന്നാൾ .."               #20

  " കൊന്നാകിൽക്കരളിലെനിക്കു ഖേദമില്ല,
  നന്നായി, പുനരപി നിൻകഴൽക്കുചേരാം .
  ഇന്നിപ്പോളിതു പുനരെത്ര ഖേദമയ്യോ ! 
  നിന്ദിച്ചങ്ങൊരു ദിശി പോയൊളിച്ചു വാസം ."           #21

  എന്നെല്ലാം പല പല വാക്കുമെന്നുവേണ്ടാ 
  ഖിന്നത്വം ബഹുതരമെന്നു മാത്രമോതാം .
 പിന്നെപ്പോയടവീതടേ നടന്നു വൃക്ഷം 
 തന്നോടും ലതകളോടും പറഞ്ഞു നിന്നാർ .                  #22 

 " കണ്ടായോ കനിവൊടുു ചൂതവൃക്ഷമേ! നീ
  കണ്ടാലങ്ങഴകുടയോരു ചാരുരൂപം 
 തണ്ടാർ ബാണനുമവനോടു തുല്യനല്ലെ --
  ന്നുണ്ടാകും മനസി തവാപി  കണ്ടുതാകിൽ .".           #23

 " ചൊല്ലെന്നോടവനുടെ വാർത്ത പേർത്തു പേർത്ത --
 ങ്ങുല്ലാസം മമ ഹൃദി കേട്ടുതാകിലുണ്ടാം 
 ഇല്ലിപ്പോളൊരു സുഖ, മീശ്വരൻ വെടിഞ്ഞാ --
 ലെല്ലാർക്കും ഗതിയിതു മല്ലികേ! ധരിക്ക.                     #24

 "  ശോകം കേളവികലമിന്നശോകമേ! നീ
 ലോകങ്ങൾക്കഭിനവചന്ദ്രനാം മുകുന്ദൻ 
 ഹാ കഷ്ടം! തരുണികളെ ത്യജിച്ചു പോയാ --
 നേകാന്തേ നിവസതി രാധയോടുകൂടെ. "                      #25

 " കേട്ടാലും ചപലമിദം പലാശമേ! നീ
   കേട്ടാലും മനസി നിനക്കു ഖേദമുണ്ടാം.
  നാട്ടാരെന്നതിനു സമം മഹാപുമാനി --
 ക്കൂട്ടത്തെ ഝടിതി വെടിഞ്ഞുപോയ് മറഞ്ഞാൻ.".      #26

 '' ചൊല്ലേണം കുരവകമേ! വിശേഷമെല്ലാം 
  ചൊല്ലേറും മധുരിപു മുന്നിൽ വന്നതോതേ,
 നല്ലാരിന്മണികളിലുള്ള ബന്ധഭാവം 
 വല്ലാതേ വനഭുവി നിന്നവൻ വെടിഞ്ഞാൻ "                #27

 " കേൾപ്പിക്കാം വിരവൊടു കന്ദമേ! മുകുന്ദൻ
   തോല്പപിച്ചാനകരുണമിജ്ജനത്തെയെല്ലാം. 
  പാർപ്പിച്ചാനൊരുദിശി, താനുടൻ മറഞ്ഞാ --
 നോർപ്പിച്ചാ, നഖില മഹോ! കഴിഞ്ഞു സൌഖ്യം."       #28

 " എങ്കിൽ ത്വം വദവദ പൈങ്കിളിക്കിടാവേ?
 ശങ്കിച്ചിട്ടിതു പറവാൻ മടിക്കൊലാ നീ.
 എൻ കൃഷ്ണൻ സുലളിതനത്ര ദൃഷ്ടനായോ 
 സങ്ക്രീഡാചതുര വിലാസഭാസമാനൻ."                        #29

 "പീലിക്കാറണികഴലും കളായമാലാ --
 നീലത്വം കലരുമൊരംഗകാന്തിയും  കേൾ
 നീലക്കണ്ണിണയുമുദാരഹാസഭാസ്സും
 ബാലശ്രീപതിയുടെ ലക്ഷണം വിശേഷാൽ."             #30

 " വണ്ടേ! നീ വിരവൊടു വാസുദേവരൂപം 
  കണ്ടീലെന്നതു നിയതം കുളിച്ചുചൊല്ലാം.
  കണ്ടാകിൽത്തിരുമുഖപത്മ സൌരഭത്തെ 
  കൊണ്ടാടിപ്പുനരവനെ ത്യജിക്കുമോ നീ."                #31

 " വർണ്ണിപ്പിൻ കുയിലുകളേ! കുമാരകൻെറ 
  വർണ്ണശ്രീ മധുരമതായ വേണുനാദം .
  കർണ്ണങ്ങൾക്കമൃതമതെന്നറിഞ്ഞു കൊൾവിൻ
  നിർണ്ണീതം സുകൃതികളേ ! ശ്രവിപ്പുതാനും."           #32

  " ആടീടും മയിലുകളേ ! മനോജ്ഞരാഗം 
   പാടീടും മധുരിപു രൂപകാന്തി കണ്ടാൽ 
  വാടീടും തുളതലകാന്തിയുഷ്മദീയം 
  കൂടീടും മനസിഭവാദൃശാമസൂയ.                            #33

  " രാസക്രീഡനരതനായ പൂരുഷൻെറ 
  ഹാസശ്രീസമഗുണ! രാജഹംസമേ! നീ 
  രാധായാരമണനെയിന്നു കണ്ടിതോവാ --
  നാധാരം പുനരവനുണ്ടു കേട്ടുകൊൾക. "                  #34

  " ശ്രീവക്ഷസ്തടഭുവികൌസ്തുഭാഖ്യരത്നം 
  ശ്രീവത്സം മറുവുമിദം വിശേഷചിഹ്നം 
  ഗോവിന്ദന്നപിച ദുകൂലമുണ്ടുപീതം 
  ഗോവൃന്ദങ്ങളിലവനുണ്ടൊരാനുകൂല്യം".                 #35

  " വന്നാലും വനഗജമേ!  വനപ്രദേശേ 
  വന്നാനോ വരഗുണനായ  വാസുദേവൻ 
  മന്ദം തൽഗമനവിലാസഭംഗികണ്ടാൽ 
  മന്ദാക്ഷം മനസി നിനക്കു സംഭവിക്കും. "                 #36

  ഇത്യേവം ബഹുവിലപിച്ചു ഗോപിമാര --
  ങ്ങത്യന്തം വിവശതയാ നടക്കുമപ്പോൾ
  സന്ത്യക്താമുരമഥനേന രാധ താനും
  സന്താപാൽ ദ്രുതമവരോടു വന്നുകൂടി.                         #37

  ഖേദിച്ചും വനഭുവി തദ്വിശേഷമെല്ലാം 
  ചോദിച്ചും തരുമൃഗപക്ഷിജാതിയോടേ 
  രോദിച്ചും നയനജലങ്ങൾ വാർത്തു വാർത്തും
  ഭേദിച്ചും മദനശരേണ ചിത്തരംഗം.                               #38

  ഈ വണ്ണം പെരുകിന താപമംഗനാനാം
  ദേവൻ താനഖിലമറിഞ്ഞു വാസുദേവൻ 
  കാരുണ്യം മനസി മുഴുത്തു കാമരൂപീ 
 പാരാതങ്ങവരുടെ  മുമ്പിലാവിരാസീൽ.                       #39

 കണ്ടപ്പോളവരുടെ കൌതുകാതിരേകം 
 കൊണ്ടാടിക്കഥയിതുമില്ല കൌശലം മേ 
 കാർവർണ്ണൻ കമനികളോടു കേളിയാടീ 
 പൂർവ്വസ്മാദധികതരം വിലാസമോടേ .                        #40

 ആർത്തസ്ത്രീവിതതി, മുകുന്ദനൊന്നു തൃക്കൺ --
 പാർത്തപ്പോളധികമുദാ കുളിർത്തുനിന്നൂ.
 മാർത്താണ്ഡഗ്ലപീതവനാളി കാളമേഘ --
 ച്ചാർത്തിൻേറപുതുമഴയാലിതെന്നപോലെ.                   #41

 അന്നേരത്തൊരു വനിതാ നിതാന്തരാഗാ --
 ലന്യസ്ത്രീ പരിഷകൾ നോക്കിനിൽക്കവേ താൻ 
 കാന്തൻേറ കരകമലം പിടിച്ചു വേഗാൽ 
 താൻ തന്നേ മുലകളിലങ്ങു ചേർത്തുകൊണ്ടാൾ.         #42

 അന്യസ്ത്രീസപദി തദാ മുരാരിതൻെറ 
 വന്യശ്രീഗുണമണിയും ഭുജാന്തരാളേ 
 ഉത്തുംഗസ്തനകലശങ്ങൾ ചേർത്തുകൊണ്ട --
 ങ്ങത്യന്തപ്രണയമനോഹരം പുണർന്നാൾ.                     #43

 മോദംകൊണ്ടവശയതായ മറെറാരുത്തി
 സ്വേദം കൊണ്ടണിമുല മേലണിഞ്ഞ ഭാരം 
 വേദാന്തപ്രകഥിതമാകുമീശ്വരൻെറ 
 പാദാബ്‍ജം മടിയിലെടുത്തു വെച്ചിരുന്നാൾ.                 #44

 പുഷ്‍പംകൊണ്ടണിശയനം ചമച്ചിതിന്മേൽ
 പുഷ്‍പാസ്ത്രപ്രതിമ ശരീരനാം മുകുന്ദൻ 
 താനപ്പോളതിസുഖമേ ശയിച്ചനേരം 
 സാനന്ദം തരുണികളന്തികേ വസിച്ചു .                           #45

 തന്വംഗീകുലമണിയാമൊരുത്തി വേഗാൽ
  തന്നങ്കേ തിരുമുടിയങ്ങെടുത്തു വെച്ചു 
 മന്ദാരപ്രസവസുഗന്ധകേശബന്ധം 
 മന്ദം തൻ നഖശിഖരേണ വേർപെടുത്താൾ.                     #46

 ഗോപാലപ്രണയിനിതാനൊരുത്തി മെല്ലെ 
 ശ്രീപാദ  കരമലേ ധരിച്ചിരുന്നാൾ 
 ആർജ്ജിക്കും സുകൃതവശേന കൃച്ഛ്യലഭ്യം 
 മാർജ്ജിച്ചാളവൾ പുനരാശു തൽപരാഗം .                        #47

 തക്കത്തിൽപ്പരിചരണായ താലവൃന്തം 
 കൈക്കൊണ്ടങ്ങരികിലിരുന്നു മറെറാരുത്തി 
 സാനന്ദം തിരുമുഖശോഭകണ്ടു കണ്ടും  
 താനപ്പോളതി മൃദുവീജനം തുടർന്നാൾ.                              #48

  സൌരഭ്യം പെരുകിന ചന്ദനാംബുകുംഭം 
  ചാരത്തങ്ങു പഹിതമാക്കി വന്നിരുന്നാൾ
 ചാരുത്വം തടവിന പാണികൊണ്ടു മന്ദം  
  പൌരസ്ത്രീ ഹരിതിരുമേനമേൽ തളിച്ചാൾ.                    #49

 സേവിച്ചാളൊരു തരുണീ മനോജ്ഞമാകും 
 ഭാവത്തിന്നനുഗുണമാം കടാക്ഷമോടെ 
 ദേവസ്ത്രീ ഹൃദയഹരേണ താണ്ഡവേന
 സ്ത്രീവർഗ്ഗപ്രിയതമനാം മുകുന്ദനെത്താൻ.                       #50

 കാപിസ്ത്രീ കലഹരസം നടിച്ചു കിഞ്ചിൽ 
 കോപംകൊണ്ടരുണമുഖീ തിരിഞ്ഞിരുന്നാൾ
 ആളീനാം ചടുവചനേ ചെവിക്കൊടാതെ  
 നാളികേ  നയനജലങ്ങൾ വാർത്തുകൊണണ്ടാൾ.              #51

 ഏകസ്ത്രീവിരഹദശാ വിശേഷമെല്ലാം 
 ശോകംപൂണ്ടരികിലിരുന്നു  പേർത്തുചൊന്നാൾ
 അന്യസ്ത്രീ "പുനരപി നീ പിരിഞ്ഞുപോയാൽ 
 നിന്നാണെന്മരണമുറച്ചി" തെന്നു ചൊന്നാൾ.                         #52

 പുന്നാഗപ്പുതുമലർകൊണ്ടു മാലകെട്ടി 
 ത്തന്വംഗീ ഹരിചരണേ വളച്ചുകെട്ടി 
 എന്നാണങ്ങൊരു പദമെങ്കിലും ഗമിപ്പാ --
 നുന്നിച്ചീടരുതിനി നാഥനെന്നുചൊന്നാൾ.                             #53 

 ഈ വണ്ണം പലരസകേളി മേളമോടേ 
 ഗോവിന്ദൻ കമനികളോടു കൂടി വാണാൻ
 രാവപ്പോളവസിതമായിതസ്തമിപ്പാൻ
 ഭാവിച്ചാനമൃതമയൂഖനസ്തശൈലേ.                                         #54

 താരങ്ങൾക്കതു  സമയേ നിറം കുറഞ്ഞു 
 ദൂരത്തൊരു ദിശി കുക്കുടം കരഞ്ഞു
 മാരൻേറ മലർമയവില്ലുമൊന്നുലഞ്ഞു 
 പാരാതേസുരപതി ദിങ് മുഖം തെളിഞ്ഞൂ.                          #55

 കാന്തൻതൻ നികടമണഞ്ഞു ചക്രവാകീ 
 കാന്താരേ കിമപി കുറഞ്ഞിതന്ധകാരം 
 അംഭോജങ്ങളുമളവേ തദാ വിരിഞ്ഞു 
 ഗംഭീരം ദിനമുഖവാദ്യവും മുഴങ്ങീ .                                    #56

 അപ്പോളങ്ങുദയ ഗിരൌ ദിനേശബിംബം
 കെല്പോടങ്ങരുണപുരസ്സരം വിളങ്ങീ 
 തല്പാന്തം സപദി വെടിഞ്ഞു വാസുദേവൻ
 തൽപാർശ്വേ തരുണികളും ഗൃഹം ഗമിച്ചൂ.                      #57

 അംബികാവനപുരേ മഹോത്സവം
 കാണ്മതിന്നൊരു ദിനം കുതൂഹലാൽ
 അംബുജാക്ഷനുമശേഷവൃന്ദവും
 സമ്മുദാ കില ഗമിച്ചു സാദരം.                                          #58

 വ്രജകുലപതിയെ  ക്കടിച്ചിതപ്പോൾ
 ഭുജഗമതീവ ഭയങ്കരം ജനാനാം 
 മധുരിപുസമുപേത്യ വേർപെടുത്തു
 മധുരശരീരമവൻ  ധരിച്ചു നിന്നാൻ.                                 #59

 " സുദർശനോ നാമ നഭശ്ചരൻ ഞാൻ  
  സുദർശനാം  ഭോരുഹശംഖപാണേ !
  ത്വൽപാദ സമ്പർക്കവശേന ശാപം
  കെൽപോടു വേർപ്പെട്ടിതു സാമ്പ്രതം മേ."                         #60

 ഇത്ഥം പറഞ്ഞാശു ഗമിച്ചു ദിവ്യൻ
 ബദ‍്ധപ്രമോദപ്രസരേണ ഭവ്യൻ
 ഗോപാലവൃന്ദങ്ങളുമാശുഗത്വാ 
 ഗോപാലയം പ്രാപ്യസുഖിച്ചു വാണൂ .                                 #61

 ഒരുദിനമരവിന്ദലോചനൻ താൻ 
 തരുണികളും ബലഭദ്രനും വനാന്തേ 
 ഘനരതി മരുവുന്നതാശു കണ്ടാൻ
 ധനപതി കിങ്കരനായ ശംഖചൂഡൻ .                                    #62

 തരുണികളെയവൻ പുണർന്നനേരം 
 ത്വരിതമടുത്തു തടുത്തു വാസുദേവൻ 
 ശിരസിമണി പറിച്ചു നിഗ്രഹിച്ചാൻ 
 പരിചൊടുരത്നമതഗ്രജന്നു നൽകി .                           #63 

 അരിഷ്ടനെന്നുള്ളൊരു ദുഷ്ടദൈത്യൻ
 ഗരിഷ്ടമായാവൃഷവേഷധാരീ
 ഗോഷ്ഠത്തിലുൾപ്പുക്കു ബഹുപ്രകാരം 
 ഗോഷ്ടിക്കു ഭാവിച്ചണയും ദശായാം.                        #64

 വിഷമം ബഹുവിക്രമങ്ങൾ കാട്ടും
 വൃഷഭത്തെക്കൊലചെയ്തു വാസുദേവൻ
 സകലംകില ഗോപബാല വൃദ്ധ --
 പ്രകരത്തെപ്പരിദോഷയാഞ്ചകാര .                         #65

 വമ്പേറീടിനകേശിദാനവവരൻ
            താനശ്വവേഷം ചമ --
 ഞ്ഞമ്പാടിക്കകമേ കടന്നു വിളയാ --
            ടീടും വിധൌ മാധവൻ 
 ക്ഷിപ്രം തച്ചരണൌ പിടിച്ചു ധരണൌ
             താഡിച്ചു കൊന്നീടിനാ --
 നപ്പോൾക്കേശവനെന്നു പേശലതരം 
            നാമം ലഭിച്ചീടിനാൻ.     					#66

 വ്യോമാഖ്യനാം മയസുതൻ പശുഗോപവൃന്ദം 
 വ്യാമോഹയൻ ഗുഹയിലാക്കിയടച്ചനേരം 
 ദാമോദരൻ പുനരറിഞ്ഞവനെ പ്രഹത്യ
 ക്ഷേമം ജഗത്തിനു വരുത്തി വസിച്ചുമോദാൽ .      #67

 ഇതി വിമതഭടനാം നിഗ്രഹം ചെയ്തുലോക --
 സ്ഥിതിയുമതിശയേന പ്രാപയൻ ഗോപവാടേ 
 സതതസുഖനിവാസീ സജ്ജനാന്തർന്നിവാസീ
 വിതരതുസുകൃതം മേ സുന്ദരോനന്ദജന്മാ .              #68

		** ആറാം സർഗ്ഗം സമാപ്തം **
		******************************
